Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


ve 


2 


GOVERNS 


- 
കേശ 


രള സർക്ക 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 ജൂൺ 28 
28th June 2016 
1191 മിഥുനം 14 
14th Mithunam 1191 


നമ്പർ 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


1938 ആഷാഢം 7 
7th Ashadha 1938 


PART III 
Labour Department 


NOTICES 


(1 ) 


No, P -1095/ 2016 . 

20th May 2016. 
- Whereas Executive Engineer, Electrical Section, KSEB , 
Kattakkada , has deposited with this Court a sum of 
- 6 ,44,200 (Rupees Six Lakh Forty four Thousand and Two 
Hundred only ) as Compensation to be distributed to the 
dependents of the deceased Sri Mohanan , P ., who met 
with a fatal accident while employed under the KSEB 
and whereas it is reported that 

1. Smt. Sreekumari, Karikatuvila Puthen Veedu , 

Cheriyakolla P. O ., Kunnathukal, Karakkonam , 

Thiruvananthapuram - Wife. 
2. Master Nithin , Karikatuvila Puthen Veedu , 

Cheriyakolla P. O ., Kunnathukal, Karakkonam , 

Thiruvananthapuram — Son . 
3. Kumari Nivya , Karikatuvila Puthen Veedu , 

Cheriyakolla P. O ., Kunnathukal, Karakkonam , 

Thiruvananthapuram - Daughter. 
4 . Smt. Kamala Pillai, Karikatuvila Puthen Veedu , 

Cheriyakolla P. O ., Kunnathukal, Karakkonam , 
Thiruvananthapuram — Mother. 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of Compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 

- കെ . എസ്. ഇ . ബി .-യുടെ കീഴിൽ ജോലിനോക്കി 
വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . മോഹനന്റെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 6, 44,200 (ആറു ലക്ഷത്തിനാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
- 1. ശ്രീമതി ശ്രീകുമാരി, കരയ്ക്കാട്ടുവിള പുത്തൻവിളവീട്, 

ചെറിയകൊല്ല പി . ഒ., കുന്നത്തുകാൽ, കാരക്കോണം, 

തിരുവനന്തപുരം ഭാര്യ . 
2 . മാസ്റ്റർ നിതിൻ, കരയ്ക്കാട്ടുവിള പുത്തൻവിളവീട്, 

ചെറിയകൊല്ല പി . ഒ ., കുന്നത്തുകാൽ, കാരക്കോണം, 
തിരുവനന്തപുരം- - മകൻ. 


229 


28th JUNE 2016] 


LABOUR DEPARTMENT 


3. കുമാരി നിവ്യ , കരയ്ക്കാട്ടുവിള പുത്തൻവിളവീട്, 
- ചെറിയകൊല്ല പി . ഒ., കുന്നത്തുകാൽ, കാരക്കോണം, 
തിരുവനന്തപുരം --മകൾ. 
ശ്രീമതി കമലപിള്ള, കരയ്ക്കാട്ടുവിള പുത്തൻവിളവീട്, 
ചെറിയകൊല്ല പി . ഒ ., കുന്നത്തുകാൽ, കാരക്കോണം, 

തിരുവനന്തപുരം --മാതാവ്. 
എന്നിവർ മാത്രമേയുള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേ ണ്ട തു ം അ വധി കഴി ഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു. 


4 . 


-- 1. | ശ്രീമതി ലതാ വിക്രമൻ, ചോഴത്തിൽ വടക്കതിൽ, 

കന്നിമേൽച്ചേരി, കാവനാട്, കൊല്ലം - ഭാര്യ . 
കുമാരി അശ്വതി വിക്രമൻ, ചോഴത്തിൽ വടക്കതിൽ, 

കന്നിമേൽച്ചേരി, കാവനാട്, കൊല്ലം - മകൾ. 
3. കുമാരി ശ്രുതി വിക്രമൻ, ചോഴത്തിൽ വടക്കതിൽ, 
കന്നിമേൽച്ചേരി, കാവനാട്, കൊല്ലം മകൾ. 
ശ്രീമതി പൊന്നമ്മ, ചാത്തമ്പള്ളിൽ, എസ്. ഡി. മാർക്കറ്റ്, 

കോഴിക്കോട്, കരുനാഗപ്പള്ളി- - മാതാവ്. 
എന്നിവർ മാത്രമേയുള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേ ണ്ട തു ം അ വധി ക ഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


( 3 ) 


No. P -1776/2016. 

20th May 2016. 
Whereas RR Tahsildar, Kollam has deposited with 
this Court a sum of ` 1,47,795 (Rupees One Lakh Forty 
Seven Thousand Seven hundred and Ninty Five only ) as 
Compensation to be distributed to the dependents of the 
deceased Sri Vikraman , who met with a fatal accident 
while employed under the Secretary, the Muthiraparambu 
Muslim Juma-math , Muthiraparambu , Kavanadu , Kollam 
and whereas it is reported that 

1. Smt. Latha Vikraman , Chozhathil Vadakkathil , 

Kannimelcheri, Kavanad , Kollam - Wife . 
2. Kumari Aswathi Vikraman , Chozhathil 
- Vadakkathil, Kannimelcheri , Kavanad , Kollam - 

Daughter 
3. Kumari Sruthi Vikraman , Chozhathil Vadakkathil, 

Kannimelcheri, Kavanad, Kollam — Daughter 
4. Smt. Ponnamma, Chathampallil, S . D . Market , 

Kozhikode, Karunagapally — Mother . 
are his only dependents as defined under Section 2 ( 1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of Compensation will 
be disbursed to the persons mentioned above . Claims 
preferred thereafter will not be considered . 

സെക്രട്ടറി, മുതിരപറമ്പ് മുസ്ലീം ജുമാമത്ത്, മുതിരപറമ്പ്, 
കാവനാട്, കൊല്ലം എന്നയാളുടെ കീഴിൽ ജോലിനോക്കി 
വ രവെ അപകട മു ണ്ടായി മര ണ മടഞ്ഞ ശ്രീ . വിക്രമന്റെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 1,47 ,795 ( ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി 
എഴു ന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 


No, P - 1538/2014. 

| 20th May 2016. 
Whereas Divisional Manager, Oriental Insurance 
Company Ltd . has deposited with this Court a sum of 
- 2, 69, 111 (Rupees Two Lakhs Sixty nine Thousand One 
Hundred and Eleven only ) as Compensation to be 
distributed to the dependent of the deceased 
Sri Narayana Panicker, who met with a fatal accident 
while employed under Sri Chandra Sekhara Unnithan 
s /o Kesava Kurup , Jyothisadanam , Paravur, Kollam 
and whereas it is reported that 

- Smt. Bhargavi Amma , Kannurethu Veetil , 

| Mangaram, Konni, Pathanamthitta - Wife. 
- is his only dependent as defined under Section 2 (1 ) ( d) of 

the Employee s Compensation Act. Any others who claim 
to be the dependents of the deceased should within 15 
days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of Compensation will 
be disbursed to the person mentioned above . Claims 
preferred thereafter will not be considered . 

- ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ S / o . കേശവകുറുപ്പ്, ജ്യോതി 
സദനം, പരവൂർ എന്നയാളുടെ കീഴിൽ ജോലിനോക്കി വരവെ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . നാരായണ പണിക്കരുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 2,69 , 111 (രണ്ടു ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി 
ഒ രു ന്നൂറ്റി പതിനൊന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതയായി 

ശ്രീമതി ഭാർഗ്ഗവി അമ്മ, കണ്ണൂരേത്ത് വീട്ടിൽ, മങ്ങാരം, 

കോന്നി, പത്തനംതിട്ട - ഭാര്യ . 
എന്നവർ മാത്രമേയുള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 

തെളിയിക്കേ ണ്ട തു ം അ വധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


e 


230 


28th JUNE 2016 ) 


LABOUR DEPARTMENT 


( 5 ) 


No . P- 121/2016. 


30th May 2016. 


(4 ) 
No. P -216 /2016. 

30th May 2016 . 
Whereas Chief Executive, Kerala Headload Workers 
Welfare Board has deposited with this Court a sum of 
- 6, 26, 986 ( Rupees Six Lakh Twenty six Thousand Nine 
Hundred and Eighty Six only ) as Compensation to be 
distributed to the dependents of the deceased 
Sri Saijukumar, who met with a fatal accident while 
employed under the Kerala Headload Workers Welfare 
Board and whereas it is reported that 

1. Smt. M . Rekha , S . S . Bhavan , Mannar Bhagom , 

Alamcode P. O ., Thiruvananthapuram — Wife. 
2. Kumari Sreelekshmi, S . S . Bhavan , 
- Mannar Bhagom , Alamcode P . 0 ., 

Thiruvananthapuram — Daughter 
3. Sri Sukumaran Nair, S . S . Bhavan , 

Mannar Bhagom , Alamcode P . 0 ., 

Thiruvananthapuram - Father 
4. Smt. Shantha, S . S . Bhavan , Mannar Bhagom , 
- Alamcode P. 0 ., Thiruvananthapuram - Mother. 
are his only dependents as defined under Section 2 ( 1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of Compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


Whereas Tahsildar ( RR ) , Nedumangad , 
Thiruvanan thapuram has deposited with this Court a sum 
of S 7,44 ,369 (Rupees Seven lakh Forty four Thousand 
Three Hundred and Sixty nine only ) as Compensation to 
be distributed to the dependents of the deceased 
Sri Aji, who met with a fatal accident while employed 
under Krishnan Potty & Unnikrishnan Potty , 
Sreekrishnavilasom Veedu , Valiya Kattakkal, Venjaramoodu 
P. O ., Thiruvananthapuram and whereas it is reported that 
- 1. Smt. Syamala , Vadakkan Vilakathu Veedu, Kanal 

- Purambokku, Cherukunnam , Varkala - Mother. 
- 2. Sri Vijayan , Vadakkan Vilakath Veedu , Kanal 

Purambokku , Cherukunnam , Varkala — Father 
are his only dependents as defined under Section 2 (1 ) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of Compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


കേരള ഹെഡ് ലോഡ് വർക്കേഴ് സ് വെൽഫെ യർ 
ബോർഡിന്റെ കീഴിൽ ജോലിനോക്കി വരവെ അപകടമുണ്ടായി 
മര ണ മടഞ്ഞ ശീ . സജു കു മാ റിന്റെ ആശിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻ സേ ഷൻ നൽകു ന്ന തി നായി 
- 6 ,26,986 ( ആറു ലക്ഷത്തി ഇരു പ ത്താറാ യി രത്തി 
തൊള്ളായിരത്തി എൺപത്താറ് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 
- 1. ശ്രീമതി രേഖ, എസ്. എസ്. ഭവൻ, മണ്ണാർഭാഗം, 

ആലംകോട് പി. ഒ., തിരുവനന്തപുരം ഭാര്യ 
കുമാരി ശ്രീലക്ഷ്മി, എസ്. എസ്. ഭവൻ, മണ്ണാർഭാഗം, 
ആലംകോട് പി. ഒ., തിരുവനന്തപുരം- - മകൾ 

ശ്രീ . സുകു മാ രൻ നായർ, എസ്. എസ്. ഭവൻ, 
മണ്ണാർഭാഗം, ആലംകോട് പി. ഒ., തിരുവനന്തപുരം - 

പിതാവ് 
4. ശ്രീമതി ശാന്ത , എസ്. എസ്. ഭവൻ, മണ്ണാർഭാഗം, 

ആലംകോട് പി . ഒ., തിരുവനന്തപുരം - മാതാവ് 
എന്നിവർ മാത്രമേയുള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേ ണ്ട തു ം അ വധി കഴി ഞ്ഞുള്ള ഹർ ജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


- കൃഷ്ണൻ പോറ്റി ആന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി, 
ശ്രീകൃഷ്ണവിലാസം വീട്, വലിയകാട്ടയ്ക്കൽ, വെഞ്ഞാറമൂട് 
പി . ഒ ., തിരുവനന്തപുരം എന്നയാളുടെ കീഴിൽ ജോലിനോ 
ക്കി വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . അജിയുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 7 , 44 ,369 ( ഏഴു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി 
മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 
- 1. ശ്രീമതി ശ്യാമള, വടക്കൻ വിളാകത്ത് വീട്, കനൽ 

പുറമ്പോക്ക്, ചെറുകുന്നം, വർക്കല മാതാവ് 
2. ശ്രീ . വിജയൻ, വടക്കൻ വിളാകത്ത് വീട്, കനൽ 

പുറമ്പോക്ക്, ചെറുകുന്നം, വർക്കല - പിതാവ് 


എന്നിവർ മാത്രമേയുള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേ ണ്ട തു ം അ വധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

| ( Sd.) 
Office of the Industrial Employees Compensation 
Tribunal, Kollam . 

Commissioner 


231 


28th JUNE 2016 ) 


LABOUR DEPARTMENT 


76 


NOTICES 


as a Cleaner in a Pick - up bearing Registration 
No. KL 14L -4186 on 8 - 8 - 2014 whereas it is reported that 
( 1 ) Sharada (Mother ) (2 ) Rathnakumari ( Sister ), 
( 3 ) Sujatha (Sister ), (4 ) Ganesha ( Brother ), Ballakkad 
( House ), Adhur Village and Post, Kuntar, Kasargode are 
his only dependents as defined under Section 2 ( 1) (d ) of 
the Employees, Compensation Act, 1923 any other 
claiming to be such dependents should within 15 days of 
the publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and from 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered . 


No . E . C. C - 271/2014. 

25th May 2016 . 
Whereas the National Insurance Company Limited 
has deposited with this Court a sum of - 8, 75 , 333 
(Rupees Eight Lakh Seventy Five Thousand Three 
Hundred and Thirty Three only ) as compensation for 
distribution to the dependents of the deceased Rajendran , 
Thoonoli House, Pappinissery , Kannur while he was 
working as a Cleaner in the Bus bearing Registration 
No. KL 11Q -8355 due to the stress and strain of the 
employment he fell down and died on 23 - 8 - 2012 whereas 
it is reported that ( 1 ) Radha , T . (Wife ) ( 2 )Chaithra 
(Daughter ), Thoonoli House , Pappinissery , Kannur are his 
only dependents as defined under Section 2 (1 ) (d ) of the 
Employees Compensation Act , 1923 any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and from 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered . 


നമ്പർ E . C . C -34/ 2015. 


2016 മേയ് 25. 


നമ്പർ E . C . C - 271/ 2014. 


2016 മേയ് 25. 


- 8 - 8 - 2014 -ാം തീയതി KL14 L - 4186 നമ്പർ പിക്ക്അപ്പിൽ 
ക്ലീന റായി ജോലി ചെയ്യവെ ഉണ്ടായ അ പ ക ട ത്തിൽ 
മരണമടഞ്ഞ സുരേഷ് എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - 10 ,20,324 
(പത്ത് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി 
നാല് രൂപ മാത്രം) ഈ കോട തിയിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( 1 ) ശാരദ (മാതാവ്) , ( 2 ) രത് ന കു മാരി (സഹോദരി ), 
( 3 ) സുജാത (സഹോദരി) , ( 4 ) ഗണേഷ ( സഹോദരൻ), 
ബള്ളക്കാട് ഹൗസ്, ആദൂർ വില്ലേജ്, കുണ്ടാർ, കാസർഗോഡ് 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ കാ രമുള്ള ആശിത രാ ണെന്ന് അവ കാ ശ പ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടങ്കിൽ അവർക്കുള്ള അവകാശം ഇ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അ വ കാശവാദവും ലഭിച്ചി ല്ലെങ്കിൽ നഷ് 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


23 -8 -2012 -ാം തീയതി KL11 Q -8355 നമ്പർ ബസ്സിൽ ക്ലീനർ 
ആയി ജോലി ചെയ്യവെ കുഴഞ്ഞ്വീണ് മര ണ മടഞ്ഞ 
രാജേനന്ദൻ എന്ന തൊഴി ലാ ളി യുടെ ആശിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - 8,75,333 
( എട്ട് ലക്ഷത്തിഎഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി 
മൂന്ന് രൂപ മാത്രം) ഈ കോട തിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 2( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
(1) രാധ , ടി. ( ഭാര്യ), (2) ചൈത്( മകൾ), തൂന്നോളി വീട്, 
പാപ്പിനിശ്ശേരി, കണ്ണൂർ എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(3 ) 


- (2 ) 
No. E . C. C -34/2015. 

25th May 2016 . 
Whereas the Oriental Insurance Company Limited has 
deposited with this Court a sum of - 10 ,20 , 324 (Rupees 
Ten Lakh Twenty Thousand Three Hundred and Twenty 
Four only ) as compensation for distribution to the 
dependents of the deceased Suresha, Ballakad House , 
Adhur Village and Post , Kuntar, Kasargode who met with 
a fatal accident in the course of work while he was working 


| No. E . C. C-106/2014. 

25th May 2016. 
Whereas the Oriental Insurance Company Limited has 
deposited with this Court a sum of ` 10 ,83 ,485 (Rupees 
Ten Lakh Eighty Three Thousand Four Hundred and 
Eighty Five only ) as compensation for distribution to the 
dependents of the deceased Ishwara Naik , 
Chennayyamoole House, Adhur Village, Kasargode who 
met with a fatal accident in the course of work while he 
was working as a Cleaner Cum Ticket Examiner in a Bus 
bearing Registration No. KL 14B -7279 on 3 - 2 -2012 whereas 
it is reported that (1 ) Smt. B . Saraswathi (Wife), (2 ) Sanika 
(Daughter ), ( 3 ) Naveen (Son ), Chennayyamoole 
House, Adhur Village , Urdhur P. O ., Kasargode 
(4 ) Smt. Kamala (Mother), (5 ) Mahalinga Naik (Father), 
(6 ) Kumari Rathna ( Sister), Pallathumoola (House ), Vani 
Nagar P . O ., Enmakaje , Kasargode are his only 
dependents as defined under Section 2 ( 1) ( d ) of the 
employees compenson Act, 1923 any other claiming to be 
such dependents should within 15 days of the publication 


232 


28th JUNE 2016) 


LABOUR DEPARTMENT 


77 


of this notice in the Kerala Government Gazette prefer driver in the Mahindra Scorpio bearing Registration 
their claims in writing before me and from the same. If no No. KL -58A -9403 on 15 - 11 -2010 whereas it is reported 
such claims are received within the prescribed time the that (1) Kunhimayan (Father), (2 ) Kunhipathu (Mother), 
entire amount of compensation will be disbursed to the Perunthayil ( House ), Ayyappankavu , P. O . Vilakode , Kannur 
persons mentioned above and claim preferred thereafter 670 703 are his only dependents as defined under Section 
will not to be considered . 

2 ( 1 ) ( d ) of the Employees Compensation Act, 1923 any 

other claiming to be such dependents should within 15 
നമ്പർ E . C . C - 106 /2014. 

2016 മേയ് 25. days of the publication of this notice in the Kerala 

Government Gazette prefer their Claims in writing before 
3-2- 2012 -ാം തീയതി KL14 B - 7279 നമ്പർ ബസ്സിൽ ക്ലീനർ 

me and from the same. If no such Claims are received 
കം ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യവെ ഉണ്ടായ 

within the prescribed time the entire amount of 
അ പ ക ട ത്തിൽ മ ര ണ മ ടഞ്ഞ ഇശ്വ ര നാ യ് ക് എന്ന 

compensation will be disbursed to the persons mentioned 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 

above and claim preferred thereafter will not to be 
നൽകുന്നതിനായി - 10,83,485 (പത്ത് ലക്ഷത്തിഎൺപത്തി 

considered . 
മൂവായിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച്രൂപ മാത്രം) ഈ 
കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര നമ്പർ E . C . C - 114/ 2014. 

2016 ജൂൺ 2. 
ആക്ടിലെ 2( 1) ( ഡി ) വകുപ്പ് അനു സ രിച്ച് നിർവ്വചിച്ച 

15 - 11 - 2010 -ാം തീയതി KL - 58A - 9403 നമ്പർ മഹീന്ദ 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) ബി. സരസ്വതി ( ഭാര്യ ), 
(2 ) സാനിക (മകൾ), (3 ) നവീൻ (മകൻ), ചെന്നയ്യമൂല വീട്, 

സ് കോർ പി യോ യിൽ ഡവ റായി ജോലി ചെയ്യവെ 
അഡൂർ വില്ലേജ്, ഉർദൂർ പി. ഒ., കാസറഗോഡ്, ( 4) കമല 

- ഉണ്ടാ യ അ പ ക ട ത്തിൽ മര ണ മ ട ഞ്ഞ ഹാഷിം എന്ന 
( മാതാവ്), ( 5) മഹാലിംഗനായ്ക്ക് ( പിതാവ്), (6) കുമാരി രത 

തൊഴിലാളിയുടെആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
(സഹോദരി), പള്ളത്തുമൂല ( വീട്), വാണിനഗർ ( പി . ഒ.) 

-- നൽകുന്നതിനായി " 12, 92,241 (പന്ത്രണ്ട്ലക്ഷത്തി തൊണ്ണൂറ്റി 
എൻമകജെ, കാസർഗോഡ് എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 

രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപത്തി ഒന്ന് രൂപ മാത്രം) ഈ 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 

കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 

ആക്ടിലെ 2( 1) ( ഡി ) വകുപ്പ് അനു സരിച്ച് നിർവ്വചിച്ച 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) കുഞ്ഞിമായൻ ( പിതാവ്), 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി ( 2 ) കുഞ്ഞിപാത്തു (മാതാ വ് ) , പെരു ന്ത യിൽ ( വീട്) , 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട അയ്യപ്പൻകാവ്, വിളക്കോട് ( പി. ഒ .)- 670 703, കണ്ണൂർ എന്നിവർ 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വെന്നും റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് അപ കാ രമുള്ള ആശിത രാ ണെന്ന് അ വ കാ ശ പ്പെടുന്ന 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന മറ്റാരെ ങ്കിലുമുണ്ട്ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 

ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
No . E . C . C -114 /2014 . 

2nd June 2016. 

യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
Whereas the Reliance General Insurance Company മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
Limited has deposited with this Court a sum of ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
- 12 , 92 ,241 (Rupees Twelve Lakh Ninety Two Thousand വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
Two Hundred and Forty One only ) as compensation for 

| ( Sd.) 
distribution to the dependents of the deceased Hazhim , Office of the Industrial 

Presiding Officer, 
S /o .Kunhimayan , Perunthayil House, Ayyappankavu , 

Tribunal & Employees 

Industrial Tribunal & 
P. O . Vilakode , Iritty, Thalassery who met with a fatal 

Compensation Commissioner, Employees Compensation 
accident in the course of work while he was working as a Kozhikode. 

Commissioner 


